Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


( 


4 


GOVERNME 


കകള 


භ6 


സർക് 
MENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


10th April 2012 
2012 ഏപ്രിൽ 10 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 15 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Chaithra 1934 
1934 ചൈത്രം 21 


PART III 
Commissionerate of Land Revenue 

KOLLAM DISTRICT 


ലേലപ്പരസ്യം 


നമ്പർ ഡി - 1558 / 2012. 

- 2012 മാർച്ച് 16. 
-- പത്തനാപുരം താലൂക്കിൽ ഏരൂർ വില്ലേജ് ആഫീസ് 
കോമ്പൗണ്ടിൽ അപകടകരമായി നിൽക്കുന്ന പാലമരം മുറിച്ചു 
നീക്കി വിൽക്കുന്നതിനായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി തടിക്ക് 
വനം വകുപ്പ് അ ധി ക്യ തർ - 10,116 വില 
നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി മരം 23 - 5 - 2012 -ാം തീയതി ഉച്ചയ്ക്ക് 
ശേഷംമൂന്ന്മണിക്ക് ( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവ 
സം ) പര സ്യ മാ യി ലേലം ചെയ്യു ന്ന താ ണ് . 
ലേ ല ത്തിൽ പങ്കെടു ക്കു വാൻ ആഗ്രഹിക്കു ന്ന വർ - 500 
നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം 
താൽക്കാ ലി ക മാ യി 

ഉറ പ്പി ക്കു കയും 
നിരതദവ്യം കഴിച്ചുള്ള ലേല ത്തു കയും നിയമാനുസൃത 
നികു തിയും അ പ്പോൾതന്നെ ഒരു ക്കേ ണ്ട തും ലേലം 
സ്ഥിരീകരിച്ചുകൊണ്ട്ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം 
കൊണ്ടയാൾ സ്വന്തം ചിലവിൽ ലേല സാധനങ്ങൾ നീക്കം 
ചെയ്യേ ണ്ട തു മാ ണ് . സാ ധാ രണ സർക്കാർ ലേല ങ്ങളെ 
സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിലും 
ബാധകമായിരിക്കുന്നതാണ്. ടി ലേലത്തെ സംബന്ധിച്ചുള്ള 
കൂടുതൽ വിവരങ്ങൾ പത്തനാപുരം താലൂക്ക് ആഫീസിൽ 
നിന്നും ഏരൂർ വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, കൊല്ലം. 


- ( ഒപ്പ്) 
- റവന്യൂ ഡിവിഷണൽ ആഫീസർ. 


